Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th November 2013 
2013 നവംബർ 5 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
വാല്യം 2 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Karthika 1935 
1935 കാർത്തികം 14 


PART III 
Stores Purchase 


നിബന്ധനകൾ 


Agriculture Department 

ദർഘാസ് പരസ്യം 


1. മുക ളിൽ സൂചിപ്പിച്ചി രി ക്കുന്ന സാധ ന ങ്ങ ളിൽ 

ഗ്രോബാഗിന് ഒരു എണ്ണത്തിന്റെ നിരക്കും മറ്റുള്ളവയ്ക്ക് 
ഒരു കിലോ ഗാമിന്റെ നിര ക്കു മാ യി രി ക്കണം 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. ഗ്രോബാഗിന്റെ പുറത്ത് 
“കൃഷി വകുപ്പ്- സമ ഗ പ ച്ച ക്കറി കൃഷി 
വിക സന പദ്ധതി 2013 - 14 ജില്ലാ ക്യഷി ഫാം 
മാവേലിക്കര” എന്ന്മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം. 


നമ്പർ എ - 515/ 2013. 

2013 ഒക്ടോബർ 8. 
മാവേ ലി ക്ക ര ജില്ലാ കൃ ഷി തോട്ട ത്തിൽ 2013 - 14 
സാമ്പ ത്തികവർഷം പച്ചക്കറി വികസനപദ്ധതി പ്രകാരം 

ഗാ ബാഗു ക ളിൽ പച്ച ക്കറി തൈകൾ വിതരണം 
ചെയ്യുന്നതിനായി പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് ആവ 
ശ്യമായ താഴെ വിവരിച്ചിട്ടുള്ള സാധനങ്ങൾസപ്ലെ ചെയ്യുന്ന 
തിന് തയ്യാ റു ള്ള വ രിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
1. ഗാ ബാഗ് ( 40X 24X 24 Cm , 150 Microns, 

U V stabilized Black colour inside and White 

outside -_ -87500 എണ്ണം. 
2. വെർമി കമ്പോസ്റ്റ് 21875 കിലോ. 
3. എല്ലുപൊടി - 8750 കിലോ. 
4. വേപ്പിൻ പിണ്ണാക്ക് 8750 കിലോ. 
5. നിലക്കടലപ്പിണ്ണാക്ക് - 4375 കിലോ. 
6. മൈക്രോന്യൂട്രിയന്റ്- 1310 കിലോ. 
അടങ്കൽ തുക ? 20, 78,000. 


2. ഓരോ സാധനത്തിനും പ്രത്യേകം പ്രത്യേകം ടെണ്ടർ 

സമർപ്പി ക്കേ ണ്ട താ ണ് . ക വ റിന് പുറത്ത് സഞ്ച 
ചെയ്യു വാൻ ഉദ്ദേ ശി ക്കുന്ന സാധനം ഏതെന്ന് 
വ്യക്ത മാ യി എഴു തേ ണ്ട താ ണ് . ടെണ്ട റിൽ 
കാണി ച്ചി രി ക്കുന്ന നിര ത ദ വ്യം സൂപ ണ്ട് , 
ജില്ലാ കൃ ഷി തോട്ടം, മാവേ ലി ക്കര എന്ന പേരിൽ 
എസ്. ബി. റ്റി., കൊച്ചാലുമ്മൂട് ശാഖയിൽ മാറാവുന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റായി നൽകേണ്ടതാണ്. 


3. വിവിധ നിരക്കിലുള്ള ടെണ്ടർ ഫോമുകൾ 8 - 11 - 2013 

വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിവരെ ഈ ഓഫീസിൽ 
നിന്നും ലഭി ക്കു ന്ന താ ണ് . മുദ്രവച്ച് ടെണ്ട റു കൾ 
11 - 11 - 2013 തിങ്ക ളാഴ്ച രാവിലെ 11 മണിവര 
സ്വീകരിക്കുന്നതും, അന്നേദിവസം 11 . 30 - ന് അപ്പോൾ 


SHORT TENDER NOTICE 


ഹാജരുള്ള ടെണ്ട റു കാ രു ടെ യോ അ വ രുടെ 

പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ടെണ്ടറിനോടൊപ്പം ടെണ്ടർ തുകയുടെ 1 ശതമാനം 
വരുന്ന തുകയ്ക്ക് തുല്യമായ തുക ഡി . ഡി . ആയി 
(സൂപ്രണ്ട്, ജില്ലാകൃഷിത്തോട്ടം, മാവേലിക്കര എന്ന 
പേരിൽ എസ്. ബി . റ്റി ., കൊച്ചാലു മൂട് ശാഖയിൽ 
മാറാവുന്നത്) നിരതദ്രവ്യം സമർപ്പിക്കേണ്ടതാണ്. 


സ്റ്റോർ പർച്ചേസ്വ്യവസ്ഥകൾക്കും കൃഷി ഡയറക്ടറുടെ 
അംഗീകാരത്തിനും വിധേയമായി സ്വീകരിക്കപ്പെടുന്ന 
ടെണ്ടറിന്റെ ഉടമയ്ക്ക് നിയമാനുസൃതംസപ്ലെഓർഡർ 
നൽ കു ന്ന താ യി രി ക്കും . 

ടെണ്ട റു കൾ 
സ്വീക രി ക്കുന്ന വിവരം അറി യിച്ചു ക ഴി ഞ്ഞാൽ 
ടെണ്ടറുകാരൻ മൊത്തം തുകയുടെ 5 ശതമാനം വരുന്ന 
തുക സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സൂപ്രണ്ട്, ജില്ലാകൃഷി 

ത്തോട്ടം, മാവേ ലി ക്കര എന്ന പേരിൽ 
എസ്. ബി . റ്റി ., കൊച്ചാലുമ്മൂട് ശാഖയിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാഫ്റ്റായി നൽ കേ ണ്ട തും ? 100 - ന്റെ 
മുദ്ര പ ത ത്തിൽ നിയ മാ നു സ ത മായ കരാർ 
വയ്ക്കേണ്ടതുമാണ്. 


No. FQ 5 /2013 . 

19th September 2013. 
Sealed tenders are invited by the undersigned for the 
supply of Laboratory Equipments and Glassware for the 
use of Laboratory . Tenders in separate covers are to be 
submitted for Equipments and Glasswares. 

Tender No. - - 1/2013 . 
Closing date of sale of tender forms — 21- 11 -2013 . 

Last date and time of receipt of tender 
22-11-2013 , 2 p. m . 

Date and time of opening of tender 
- 22 -11- 2013, 2 .30 p . m . 

Date up to which the rates are to remain firm for 
acceptance — 31-3 -2014 . 

| Period of Supply - Within 40 days of receipt of 
supply order . 


5. സപ്ലേഓർഡർ ലഭിച്ചുകഴിഞ്ഞാൽ ടെണ്ടറുകാരൻ ഫാം 
സൂപണ്ട് ആ വ ശ്യ പ്പെ ടുന്ന സമയത്ത് 
നിർ ദ്ദേ ശി ക്കുന്ന സ്ഥലത്ത് സാ ധ ന ങ്ങ ൾ സ്വന്തം 
ചെലവിൽ എത്തിച്ചുനൽകേണ്ടതാണ്. 


ITEM No. 1 . LABORATORY EQUIPMENTS 


പ്രത്യേക നിബന്ധനകൾ 


- St. 

No . 


Name of Equipment 
with Specification 


Quantity 
required (Nos.) 


1. ഗാ ബാ ഗു കൾ ടെണ്ടർ നോട്ടീസിൽ പറ യുന്ന 
- പെസിഫിക്കേഷൻ ഉള്ളതായിരിക്കണം. 


സപ്ലേ ചെയ്യുന്ന സാധ ന ങ്ങൾ ഗുണ മേന്മ യു ള്ള 
വ യാ യി രി ക്ക ണം . ഗുണ നി ല വാരം കുറഞ്ഞ 
സാധനങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


- 1 Electronic Balance- Capacity-310 gm 

Readability -0.001 
Calibration - External 


2 


Balance Table top -1kg 
ISI Specification 


3 . 


ടെണ്ടർ നോട്ടീസിൽ പറയുന്ന അളവ് ഉദ്ദേശ 
അള വാ യ തി നാൽ സപ്ത ഓർ ഡ റിൽ പറയുന്ന 
അള വാ യി രിക്കും നൽകേണ്ടത് ( അ ളവ് കൂടാനോ 
കുറയാനോ സാധ്യതയുണ്ട്). 


അംഗീകരിച്ച ടെണ്ടർ റേറ്റിന് 31- 3 - 2014 വരെ പ്രാബല്യം 
ഉണ്ടാ യി രിക്കു ന്നതും ടി നിരക്കിൽ അന്നേദിവസം 
വരെയുള്ളസപ്ലേ ഓർഡർ പ്രകാരം സാധനങ്ങൾ 
നൽകാനും ബാധ്യസ്ഥവുമാണ്. 


5. സാ ധ ന ങ്ങ ൾ സപ്ലേ ചെയ്യുന്ന സമയത്ത് 

ക രാ റു കാ രനോ അ ദ്ദേ ഹത്തിന്റെ ഏജന്റാ 
ഉണ്ടായിരിക്കേണ്ടതും ഗതാഗതചെലവ്, കയറ്റിറക്കൽ കൂലി 
എന്നിവ ടിയാൻതന്നെ വഹിക്കേണ്ടതുമാണ്. 


3 Micro Pipette Controller 

Volume range 1 to 50 ml 
4 Refrigerator with suitable Stabilizer 

Frost free 200 Litre capacity . 
Refrigerator with metallic paint possessing 
five stars grading with suitable stabilizer 
great quality with ISI specification. The 
compressor of the refrigerator should 
possess a minimum of 10 year warranty. 
The other parts of the refrigerator should 
possess minimum 3 year warranty. The 
stabilizer should be of higher quality with 
more than 7 years of warranty. 


6. ഏതെ ങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ ദിവസം 

അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം പകൽ 
ഇതേ സമയം ടെണ്ടർ തുറക്കുന്നതായിരിക്കും. 


7 . സർക്കാർ ദ ർ ഘാസ് സംബ ന്ധ മായ മറ്റെല്ലാ 

നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


5 


Hot Plate 
Rectangular 10x16 " — 1.2 KW 


8. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം 
ഓഫീസിൽ നിന്നും നേരിട്ടറിയാവുന്നതാണ്. 


6 


1 


Vacuum Pump - 0 .5 HP for analysis of 
Phosphorous 


ജില്ലാ കൃഷിത്തോട്ടം, 
മാവേലിക്കര. 
ഫോൺ: 0479 - 2357690 . 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


- 7 Bunsen Burner 


ITEM No . 2 GLASSWARE 


Si. 


No. 


Name of Glassware 
with Specifications 


Quantity 
required (Nos.) 


50 


1 Volumetric flask - 100ml (Borosil) 

with interchangeable stopper, 

Accuracy as per class A 
2 Kjeldal Flask 800ml (Borosil) 

Round bottom , long neck for Nitrogen 

determination 
3 Funnel — 75 mm dia . Plain 60 * angle , long 

stem (Borosil) 


Tender should be submitted in the prescribed form 
along with an agreement in prescribed format in Kerala 
Stamp paper worth * 100 DD towards EMD shall also be 
submitted with tender. 

The rate quoted should include all expenditure 
including taxes and should supply at the office of the 
undersigned . 

Warranty for Electronic Balance , Hot Plate and 
Vacuum Pump should be mentioned . Warranty for 
minimum period of 2 years is preferable. 

The cost should be quoted in Indian money. 

Details with respect to the tender notice and the 
items intended to be purchased can be obtained from the 
office of the undersigned at working hours or from the 
website www .keralaagriculture . gov. in of the Department 
of Agriculture. 

The right for acceptance or rejection of tender 
without assigning any reason is solemnly vested with 
Director of Agriculture. 

The rules and regulations prescribed for tenders by 
the Government of Kerala shall be applicable to this tender 
also . 


40 


4 


Erlenmeyer flasks, Conical narrow mouth 
Borosil 

a. 100ml 
b . 1000ml 


5 Crucible - 30 ml G4, ( Borosil ) 

Gooch type low form with sintered disc 
6 Single Distillation Unit4 litre/ Hour 

(Borosil ) 
with Borosilicate Boiler, Borosilicate 
condenser & Quarts Heater 
Vacuum Desicator - 100 mm , (Borosil ) 
Stop clock with PTFE spindle & 
porcelain Plate 
PAC — 1,00 ,000 . 
EMD — 1 % of quoted cost or minimum amount 
1,500 whichever is higher in the form of Demand Draft 
drawn in Favour of the undersigned payable at SBT, 
Pattambi. 


Cost of tender form : 

Original 400 + Tax. 
Duplicate 200 + Tax . 


Designation and address of the officer from whom 
the tender forms are to be obtained and to whom tenders 
are to be sent - Deputy Director of Agriculture , Fertilizer 
Quality Control Laboratory , Pattambi, Melepattambi P . O ., 
Palakkad Dist-679 306 (Ph -0466 2212048 ). 

- പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന 
രാസ വള ഗുണ നിയന്ത്രണ ശാല യിലേക്ക് ലബോറട്ടറി 
ഉക ര ണ ങ്ങൾ, ലബോറട്ടറി ഗ്ലാസ് യേഴ്സ് മുതലായവ 
നൽകുവാൻ തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസ് 
ക്ഷണിക്കുന്നു . 

-ലബോറട്ടറി ഉപകരണങ്ങൾക്കും, ഗ്ലാസവേയേഴ്സിനും 
പ്രത്യേകം കവറുകളിൽ ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. 

Bārejon Mmd - 1/ 2013 . 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 21 
- 11 - 2013 

- ദ ർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
NOB01022 - 11 - 2013 , 2. eml. 

Börelom 0000m BlumO m201022 - 11 - 2013 , 
2.30 am . 

nei noloo Doelbouw131 –3 – 2014 . 

വിത ര ണ കാ ലാ വധി - വിത ര ണ ഉത്ത രവ് ലഭിച്ച് 
40 BloinOIMBO. 

ഇനം 1-ലബോറട്ടറി ഉപകരണങ്ങൾ 


The sealed cover containing the tender should be 
superscribed as the “ Tender for Laboratory Equipments ” 
or “ Tender for Laboratory Glassware” as the case may be. 

Security Deposit: 5 % of total contract amount 
inclusive of E . M . D shall be produced in the form of 
Demand Draft drawn in favour of the undersigned 
payable at SBT, Pattambi by the successful tenderer on 
receipt of the supply order . 

Late tenders will not be accepted . 

Tenders will be opened in the presence of such 
tenderers or their authorized representatives who may be 
present at that time. If the date fixed for opening happens 
to be a holiday, tenders will be opened in the next 
working day at the same time. 


ക്രമ ഉപകരണങ്ങളുടെ പേരും 
നമ്പർ വിശദ വിവരങ്ങളും 


ആവശ്യമായ 
എണ്ണം 


- 


(2 ) 


ഇലക്ട്രോണിക് ബാലൻസ് 
Aglom191 -310 ( DOO 
olwmile101-0.001 
AveIC40 -(ngocqymos ) 


The price of the tender form shall be received only 
by cash . 


( 2 ) 


- 


2 


- ടേബിൾ ടോപ്പ് ബാലൻസ്- 1 കി. വരെ 
തൂക്കാവുന്നത്, ISI സ്പെസിഫിക്കേഷൻ 
മൈക്രോ പിപ്പറ്റ് കൺട്രോളർ ( വോള്യം 
റേഞ്ച് 1- 50ml ) 
റ്റഫിജറേറ്ററും യോജിച്ച സ്റ്റബിലൈസറും 

ഫോസ്റ്റ് ഫ്രീ 200 ലി. കപ്പാസിറ്റി മെറ്റാലിക് 
നിറമുള്ളത്, 5 നക്ഷത ഗ്രേഡ് ഉള്ളത്. 
ISI മുദ്രയുള്ളതായിരിക്കണം.റഫ്രിജറേറ്ററിന്റെ 
കംപ്രസറിംഗ്കുറഞ്ഞത് 10 വർഷം വാറണ്ടി 
ഉണ്ടായിരിക്കണം. എഫിജറേറ്ററിന്റെ മറ്റ് 
ഭാഗങ്ങൾക്ക് കുറഞ്ഞത് 3 വർഷം വാറണ്ടി 
യുണ്ടായിരിക്കണം. സ്റ്റെബിലൈസർ മികച്ചതും 
7 വർഷത്തിൽ കൂടുതൽ വാറണ്ടിയുള്ളതു 
മായിരിക്കണം. 
ഹോട്ട് പ്ലേറ്റ്- ചതുരാകൃതിയിലുള്ളത് 10x16 " 
1. 2 KW 


- 


1 


ഫോസ്ഫറസ് 


വാക്വം പമ്പ്-0.5 HP 
അനാലിസിന് വേണ്ടി 


| 7 


ബുൻസൻ ബർണർ (Bunsen Burner) 


- 


8 


ഇനം 2-ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് 


കമ 
നമ്പർ 


ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സിന്റെ ആവശ്യമായ 

പേരും വിശദ വിവരങ്ങളും എണ്ണം 


- നിരതദ്രവ്യം ദർഘാസിൽ കാണിച്ചിരിക്കുന്ന തുകയുടെ 1 % 
വരുന്ന തുകയോ ? 1 , 500 ഏതാണോ കൂടു തൽ 
ആയതിനുള്ള തുക ഡിമാന്റ് ഡ്രാഫ്റ്റ് നൽകേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - 400 + നികുതി. 
ഡ്യൂപ്ലിക്കേറ്റ് ? 200 + നികുതി. 
കവറിന്റെ മുകളിൽ "ലബോറട്ടറി ഉപകരണങ്ങൾ നൽകു 
ന്ന തിനുള്ള ദർഘാസ് അല്ലെങ്കിൽ “ലബോറട്ടറി ഗ്ലാസ് 
വെയേഴ് സ് നൽകു ന്ന തി നുള്ള ദർഘാസ് എന്ന് 
എഴുതിയിരിക്കണം. 

- നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

- നിശ്ച യി ച്ചി രി ക്കുന്ന സമ യ ത്തു തന്നെ അപ്പോൾ 
ഹാജരാകുന്നവരുടെ മുൻപിൽ വെച്ച് ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതായിരിക്കും. 

ദർഘാസ് ഫോറത്തിന്റെ വില പണമായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. 

- 3100 മുദ്രപത ത്തിൽ നിർദ്ദിഷ്ട ഫോറ ത്തിലുള്ള 
എഗ്രിമെന്റ് ദർഘാസിനൊപ്പം നൽകേണ്ട താ ണ് . ടെണ്ടർ 
അംഗീകരിക്കുന്ന വ്യക്തി/ സ്ഥാപനം മൊത്ത വിലയുടെ 5 % 
വരുന്ന തുക സെക്യൂരിറ്റിയായി പട്ടാമ്പി എഫ്. ക്യു . സി. എൽ. 
കൃഷി ഡെപ്യൂട്ടി ഡയ റ ക ടറുടെ പേരിൽ 
എസ്. ബി . റ്റി . ശാഖയിൽ മാറ്റാവുന്ന ഡിമാന്റ് ഡാറ്റായി 
നൽ കേ ണ്ട താ ണ് . EMD തുക കുറവ് ചെയ്ത തുക 
സെക്യൂരിറ്റിയായി നൽകിയാൽ മതിയാകും. 
- നികുതി ഉൾപ്പെടെ എല്ലാ ചെലവുകളും ചേർത്ത് നിരക്ക് 
രേഖ പ്പെ ടു ത്ത ണ്ട തും എല്ലാ സാ ധ ന ങ്ങളും ഈ 
ഓഫീസിൽ വിതരണം ചെയ്യേണ്ടതുമാണ്. 

- ആ വ ശ്യ മായ എണ്ണ ത്തിന്റെ മൊത്തം തുക കൂടി 
ടെണ്ടറിൽ കാണി ച്ചി രി ക്ക ണം . ഇന്ത്യൻ വിനിമയ 
നിരക്കിലായിരിക്കണം വില രേഖപ്പെടുത്തേണ്ടത്. 

- ഇലക്ട്രോണിക് ബാലൻസിന്റേയും ഹോട്ട് പ്ലേറ്റിന്റേയും 
വാക്വം പമ്പിന്റേയും വാറന്റി രേഖപ്പെടുത്തിയിരിക്കണം. ചുരു 
ങ്ങി യത് രണ്ട് വർഷം എങ്കിലും വാറണ്ടി 
ഉണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ്. 

വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ലബോറട്ടറി ഉപകരണങ്ങൾ, 
ലബോറട്ടറിഗ്ലായേഴ്സ് മുതലായവയുടെ ദർഘാസ് 
സംബന്ധിച്ച മറ്റ് കാര്യങ്ങളുടെ വിശദവിവരങ്ങൾ ഓഫീസ് 
പ്രവർത്തി സമയങ്ങളിൽ പട്ടാമ്പി രാസവളഗുണനിയന്തണ 
ശാലാ ഓഫീസിൽ നിന്നോ കേരള സർക്കാരിന്റെ 
ഔദ്യോഗിക വെബ്സൈറ്റിൽനിന്നോ ലഭിക്കുന്നതാണ്. 

- ദർഘാസ് അംഗീകരിക്കുകയോ കാരണംകാണിക്കാതെ 
തള്ളിക്കളയുകയോ ചെയ്യുന്നതിനുള്ള അധികാരം കൃഷി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 

- സാധാരണ സർക്കാർ ദർഘാ സു കൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

- നിശ്ചിത ഫോറ ത്തിലുള്ള ദർഘാ സു കൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു 

- ദർഘാ സു കൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം അവധിയാണെങ്കിൽ 
അ തി നടുത്തെ പ്രവൃത്തി ദിവസം അതേ സമയത്ത് 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുന്നതും അയ യ് ക്കേണ്ടതുമായ വിലാസം - കൃഷി 
ഡെപ്യൂട്ടി ഡയറക്ടർ, രാസവള ഗുണനിയന്ത്രണശാല , പട്ടാമ്പി, 
മേലേ പട്ടാമ്പി പി . ഒ ., പാലക്കാട്- 679 306 , 
ഫോൺ: 0466 2212048 . 


50 


20 


വോളൂമെടിക് ഫ്ളാസ്ക് - മാറ്റി 
അടയ്ക്കാവുന്ന സ്റ്റോപ്പറുകൾ ഉള്ളതും 
ക്ലാസ് എ പ്രകാരമുള്ള കൃത്യതയുള്ളതും, 
ബോറോസിൽ, അളവ് 100 ml 
ജെൽഡാൽ ഫ്ളാസ്ക് -800ml , ബോറോസിൽ, 
ഉരുണ്ട ചുവടും നീണ്ട കഴുത്തും ഉള്ളത്. 

ന്റെടജൻ ഡിറ്റർമിനേഷനുവേണ്ടത് 
ഫണൽ - 75mm വ്യാസം, 60 കോൺ, നീണ്ട് 
കുഴലുള്ളത്, ബോറോസിൽ 
എറിലിൻ മേയർ ഫ്ളാസ്ക് ത്രികോണാകൃതി 
യിലുള്ളതും ഇടുങ്ങിയ വായോടുകൂടിയതും 
ബോറോസിൽ അളവ് 

100ml 
1000ml 


- 5 


20 


ക്യൂസിബിൾ 30ml, G4 ബോറേസിൽ ഗൂഷ് 

ടൈപ്പ് സിൻടേഡ്ഡികോടുകൂടിയത് 
സിംഗിൾ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് - 4 ലിറ്റർ / 
മണിക്കൂർ ബോറോസിലിക്കേറ്റ് ബോയിലർ, 
ബോറോസിലിക്കേറ്റ് കണ്ടൻസർ, 
ക്വാർട്ട്സ് ഹീറ്റർ 
വാകം ഡെസിക്കേറ്റർ -100mm , ബോറേസിൽ, 
PTFE സിൻഡിൽ, പോർസലൈൻ പ്ലേറ്റ്, 
സ്റ്റോപ്പ് കോക്ക് 

- 


1 


Office of the Deputy Director 
of Agriculture, FQCL Pattambi 
Mele Pattambi, Palakkad . 


( Sd.) 
Deputy Director 
of Agriculture. 


അടങ്കൽ തുക 1,00,000 . 


ദർഘാസ് പരസ്യം 


സാ ധ നങ്ങൾ എത്തി ക്കു വാ നുള്ള കാലാ വ ധിയും 
മതി - വി ലയും - ഉത്ത രവ് നൽകി 7 ദിവ സ ത്തി നകം 
? 4,25,000. 

നിരതദ്രവ്യം -- മതിപ്പുവിലയുടെ 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില ? 1,500 + 4.5 % വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങൾ 12 - 10 - 2013 രാവിലെ 10 മണി 
മുതൽ 12 - 11 - 2013 പകൽ 1 മണിവരെ പ്രവർത്തി 
സമ യ ങ്ങ ളിൽ ഈ ഓഫീസിൽ നിന്നും വിതരണം 
ചെയ്യുന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ 12 -11- 2013 പകൽ 2 മണി 
വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 3 മണിക്ക് 
(അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവ 
സം ) അപ്പോൾ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി 
യിരിക്കുന്ന ടെൻഡറുകാരന് മേലധികാരികളുടെ അംഗീകാര 
ത്തിന് വിധേയ മായി 

ടെൻ ഡർ 
സ്ഥിര പ്പെ ടു ത്തു ന്ന തു മാ ണ് . ദ ർ ഘാ സു കൾ കാരണം 
കാണിക്കാതെ നിരസിക്കു വാനോ മാറ്റിവെക്കുവാനോ ഉള്ള 
അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 7 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി 
ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം. സർക്കാർ 
ദർ ഘാസു കൾക്കുള്ള എല്ലാ നിബ ന്ധ ന കളും ഇ 
ദർഘാസിനും ബാധകമാവുന്നതാണ്. 


(3 ) 


നമ്പർ ബി - 255 / 2013. 

2013 സെപ്റ്റംബർ 26. 
- നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പഴ സംസ്കരണ 
ശാല യിൽ പഴ ങ്ങ ൾ വിളവെടുപ്പ് കഴിഞ്ഞ് സൂക്ഷിച്ചു 
വെ യ്ക്കുന്നതിനും പഴ സംസ് ക രണ ഉൽപ്പന്ന ങ്ങ ൾ 
കടത്തുന്നതിനുമായി പ്ലാസ്റ്റിക് കയിറ്റുകൾ (Plastic Crates) 
( ടൈപ്പ് സ്റ്റാന്റേർഡ്, വിർജിൻ പി. വി. സി., യു . ബി . സ്റ്റെബി 

ലൈസ് ഡ്, 50 ലിറ്റർ കപ്പാ സിറ്റി ) എത്തിച്ചു ത രു വാൻ 
താൽപ്പര്യമുള്ളവരിൽ നിന്നും മത്സരസ്വഭാ വമുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക ? 2,00,000. 
നിരതദ്രവ്യം ? 2,000. 

ദർഘാസ് പ്രമാണങ്ങൾ 12 - 10 - 2013 രാവിലെ 10 മണി 
മുതൽ 12 - 11 - 2013 പകൽ 1 മണിവരെ പ്രവർത്തി 
സമയങ്ങളിൽ ഈ ഓഫീസിൽ നിന്ന് 7 400 + വാറ്റ് അടച്ച് 
വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 12 - 11 - 2013 പകൽ 
2 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
പകൽ 3 മണിക്ക് (അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം) അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖ പ്പെ ടു ത്തി യ ദർഘാസ് മല ധി കാ രി കളുടെ 
അംഗീകാരത്തിന് വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
ദർഘാസ് പ്രമാണത്തോടൊപ്പം ? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം 
ചെയ്തി രി ക്ക ണം . ദ ർ ഘാസ് ഉള്ള ട ക്കം ചെയ്ത 
കവറിനു മുകളിൽ " കയിറ്റ് സപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർ ഘാസ് എന്ന് എഴു തി യി രി ക്ക ണം . ദർഘാസിൽ 
നികു തി യ ടക്കം ഒരു ക യിറ്റിന്റെ വില പ്രത്യേകം 
രേഖപ്പെടുത്തേണ്ടതാണ്. 

ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പു ലഭിച്ചാൽ 7 ദിവ 
സത്തിനകം " കൈയിറ്റുകൾ സ്വന്തം ചെലവിൽ ഫാമിൽ എത്തി 
ച്ചു തരേണ്ടതാണ്. ആയതിനു വിപരീതമായി പ്രവർത്തിച്ച് 
സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ട ത്തി ന് 
ഇടവരുത്തിയാൽ ടി നഷ്ടം ദർഘാസുകാരനിൽനിന്നും റവന്യൂ 
റിക്കവറി ആക്ടിൻ പ്രകാരം വസൂലാക്കുന്നതാണ്. 

- സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
(പവർത്തി സമയ ങ്ങ ളിൽ ഫാം ഓ ഫീ സിൽ നിന്നും 
അറിയാവുന്നതാണ്. 


നമ്പർ ബി - 256 /2013 - 14 . 


2013 ഒക്ടോബർ 3. 


നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിലേക്ക് ആ വ ശ്യ മാ യ സാ ധ ന ങ്ങൾ വിതരണം 
ചെയ്യു ന്ന തിന് താൽപ്പര്യമുള്ളവരിൽ നിന്നും മത്സര 
സ്വഭാ വ ത്തിലുള്ള മുദ്രവച്ച് ദർ ഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


കമ ദർഘാസ് നമ്പരും 

റിമാർക്സിസ് 
നമ്പർ 

- സാധനങ്ങളുടെ പേരും 

- അടങ്കൽ തുകയും 
1 256 /2013 - 14 മൾട്ടിംങ് ഫിലിം ഒരു ചതുരശ്ര മീറ്റർ 

(multing film ) 30 micron mboð മൾട്ടിംങ് 
- ആന്റ് സിൽവർ - 3 ലക്ഷം. ഫിലിമിന്റെ നിരക്ക് 

രേഖപ്പെടുത്തേണ്ട 

താണ്. 
2 256 / 2013- 14 യു . വി . ഫിലിം ഒരു ചതുരശ്ര മീറ്റർ 
(U . V. film ). Diffused I. R 

യു . വി. ഫിലിമിന്റെ 
Thermic, Anti - dirt, 

നിരക്ക് രേഖപ്പെടു 
U . V. Stebilied 

ത്തേണ്ടതാണ്. 
300 micron - 5.5 ലക്ഷം. 
3 256 / 2013- 14 - ചകിരിച്ചോറ് (നന്നായി ഒരു കിലോഗ്രാം 

അഴുകിപ്പൊടിഞ്ഞ് നാരില്ലാത്ത ചകിരിച്ചോറിന്റെ 
കറുത്ത നിറത്തിലുള്ളത്) 5 ലക്ഷം നിരക്ക് രേഖപ്പെടു 

ത്തേണ്ടതാണ്. 
- 256/ 2013 - 14 GI. വയർ ( G I. Wire ) ഒരു കി. ഗ്രാം GI. 
12 ഗേജ്, 2 . 64 mm, 60 GSM വയറിന്റെ നിരക്ക് 
Hot-tipped Galvanized Iron ) - രേഖപ്പെടുത്തേണ്ട 
3 . 80 ലക്ഷം. 

താണ്. 
നിരതദ്രവ്യം രേഖപ്പെടുത്തിയ തുകയുടെ 1 %. 
- ദർഘാസ് പ്രമാണ ത്തിന്റെ വില ക്രമ ന മ്പർ 1 - ന് 
? 600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് ? 1,100 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
R 1,000 + വാറ്റ്, ക്രമനമ്പർ 4 - ന് ? 800 + വാറ്റ്. 


(2) 


നമ്പർ ബി -254/ 2013. 

2013 സെപ്റ്റംബർ 26. 
- നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിനോടനുബന്ധിച്ചുള്ള പഴ സംസ്കരണ ശാലയിലെ 
ഉപ യോ ഗ ത്തി നായി 123 mm ഉയ ര മു ള്ളതും 58 mm 
വാവട്ടമുള്ളതുമായ 500 ഗ്രാം ഉൾക്കൊള്ളുന്ന ക്ലിയർ വെർജിൻ 
ഗ്ലാസ് ജാർ പ്രിന്റ് ചെയ്ത അടപ്പ് സഹിതം എത്തിച്ചുതരു 
ന്നതിന് തയ്യാറുള്ളവരിൽനിന്നും മത്സരസ്വഭാവത്തിലുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ഇന വിവരം 500 ഗ്രാം ക്ലിയർ വെർജിൻ ഗ്ലാസ് പ്രിന്റ് 
ചെയ്ത അടപ്പ് സഹിതം- 25,000 എണ്ണം. 


ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും 
20 - 11- 2013 , 1 മണിവരെ. 


- ദർഘാസ് പ്രമാണങ്ങൾ 4- 10 - 2013 പകൽ 10 മണി മുതൽ 
ഈ 

ഓഫീസിൽ നിന്നും വിത ര ണം 
ചെയ്യുന്നതായിരിക്കും. പൂരിപ്പിച്ച ദർഘാസുകൾ 20 -11 -2013 പകൽ 
2 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 3 
മണിക്ക് (അന്നേദിവസം അ വ ധി യാ യാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം) അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ 
രേഖ പ്പെ ടു ത്തി യ 

ദർ ഘാസുകൾ 
മേല ധി കാ രി കളുടെ അംഗീ കാ ര ത്തിന് വിധേയ മായി 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 
? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക 
ഉടമ്പടി ഉള്ളടക്കം ചെയ്തിരിക്കണം. ദർഘാസ് പ്രമാണങ്ങൾ 
അതാത് സാധനങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം വാങ്ങേണ്ടതാ 
ണ് . ദർഘാസ് ഉള്ള ട ക്കം ചെയ്ത 
ക വ റി നു മു ക ളിൽ അതാത് സാധനങ്ങ ളുടെ പേര് 
എഴുതിയിരിക്കണം. ദർഘാസിൽ അതാത് സാധനങ്ങളുടെ 
വില പ്രത്യേകം രേഖപ്പെടു ത്തേ ണ്ട താ ണ് . ദർഘാസിൽ 
രേഖ പ്പെടു ത്തിയ തുകയുടെ കാലാ വധി 2014 മാർച്ച് 
31 -ാം തീയതിവരെ ബാധകമായിരിക്കും. 

ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പു ലഭിച്ചാൽ 
10 ദിവസത്തിനകം അതാത് സാധനങ്ങൾ സ്വന്തം ചെലവിൽ 
ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. ആയതിനു വിപരീതമായി 
( പവർത്തിച്ച് സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ടം 
വരുത്തിയാൽ ടി നഷ്ടം ദർഘാസുകാരനിൽനിന്നും റവന്യൂ 
റിക്കവറി ആക്ടിൻ പ്രകാരം വസൂലാക്കുന്നതാണ്. 

- സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
പവർത്തി ദിവസങ്ങ ളിൽ ഫാം ഓ ഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 

ബന്ധപ്പെടേണ്ട ഓഫീസ്- ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിറ്റബിൾ ഫാം , നെല്ലിയാമ്പതി. 


ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിറ്റബിൾ ഫാം , 
നെല്ലിയാമ്പതി, പാലക്കാട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


